Kerala Gazette No. 24 dated 14th June 1983 
PART II 


കേരള നിയമസഭാ സെക്രട്ടറിയററ് 


വിജ്ഞാപനം 


നമ്പർ 23 6 0 / എൽഎ . 4 എ / 83 . തിരുവനന്തപുരം, 1983 ഫെബ്രുവരി 24, 

കേരള നിയമസഭയുടെ നടപടി ക്രമവും കാര്യനിർവ്വഹണവും സംബ 
ന്ധിച്ച ചട്ടങ്ങളിലെ 69 -ാം ചട്ടപ്രകാരം, ഊടുപളളി വസ്തുക്കളുടെ അവകാശ 
ദാനബിൽ, 1983, ഉദ ° ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോ 
റാണ്ഡത്തോടും ഏൽപ്പിച്ചു കൊടുത്ത നിയമനിർമ്മാണാധികാരം 
ന്ധിച്ച മെമ്മോറാണ്ഡത്തോടുംകൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


സ ം ബ 


ഡോക്ടർ ആർ. (പസന്നൻ. 

സെകട്ടറി, 
നിയമസഭ. 


G. 879 / MC 


ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ 19 


ഊടുപളളി വസ്തുക്കളുടെ അവകാശദാന ബിൽ, 1983 


അവകാൾ 


കുടിയാൻമാർ കൈവശംവച്ചിട്ടുളള ഊടുപളളി വസ്തുക്കളുടെ 
ദാനവും അതിന ആനുഷംഗികമോ സഹായകമോ 

ആയ കാര്യങ്ങളും 
വ്യവസ്ഥ ചെയ്യുന്നതിനുളള 

ഒരു ബിൽ 
പീഠിക -കുടിയാൻമാർ കൈവശം വച്ചിട്ടുളള ഊടുപളളി വസ്തുക്ക 
ളുടെ അവകാശദാനവും അതിനു ആനുഷംഗികമോ സഹായകമോ ആയ ക ര്യ 
ങ്ങളും വ്യവസ്ഥ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുകയാൻ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിൻറ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെ 
പറയും പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1 , ചുരുക്കപ്പേരും ആരംഭവും - ( 1) ഈ ആക്ടിന ഊടുപളളി 
വസ്തുക്കളുടെ അവകാശദാനബിൽ, 1983 എന്നു പേർ 

പറയാം . 
( 2) ഇത സർക്കാർ ഗസററിൽ വിജ്ഞാപനം മുഖേന നിശ്ചയിക്കാ 
വുന്ന തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. 
2 . നിർവ്വചനങ്ങൾ.-- ഈ ആക്ടിൽ സന്ദർഭത്തിനു മററു 

വിധത്തിൽ 
ആവശ്യമില്ലാത്തപക്ഷം - 

( എ ) നിശ്ചിതദിവസം എന്നാൽ ഈ ആക്ട് പ്രാബല്യത്തിൽ 
വരുന്നദിവസം എന്നർത്ഥമാകുന്നു ; 

( ബി ) “ അടിസ്ഥാനനികുതി എന്നാൽ 1961 - ലെ കേരളാ ഭൂനി 
കുതി ആക്ടിലെ (1961 - ലെ 13 ) , വ്യവസ്ഥകൾ പകാരം ചുമത്തിയ 
നികുതി എന്നർത്ഥമാകുന്നു ; 
( സി ) 

പാട്ടം എന്നാൽ കുടിയാന്മ കരാറിന്റെ കീഴിൽ 
നൽകേണ്ട 

പാട്ടം എന്നർത്ഥമാകുന്നു ; 

( ഡി ) " മര്യാദപാട്ടം എന്നാൽ 5 -ാം വകുപ്പനുസരിച്ച് നിർണ്ണ 
യിച്ച മര്യാദപാട്ടം എന്നർത്ഥമാകുന്നു ; 

( ഇ) , കൈവശവസ്തു എന്നാൽ ഒരു കുടിയാൻ കൈവശം വച്ചി 
ടുളള ഊടുപളളി വസ്തുക്കളുടെഏതെങ്കിലും ഭാഗമോ ഭാഗങ്ങളോ എന്നർത്ഥ 
മാകുന്നു ; 
G : 879/ MC 


- + 


കരാർ 


2 


(എഫ്) മദ്ധ്യവർത്തി എന്നാൽ ഊടുപളളി വസ്തുക്കളിൽ 
അവകാശബന്ധം ഉളളതും അങ്ങിനെയുള അവകാശ ബന്ധം മൂലം 
അതിൻറ കൈവശാവകാശത്തിന് അർഹതയുളളതും എന്നാൽ അങ്ങനെയുളള 

കൈവശാവകാശം മറേറതെങ്കിലും വ്യക്തിയ്ക്ക് കൈമാററം ചെയ്തിട്ടുളള 
തുമായ , സർക്കാരല്ലാത്ത , ഏതൊരു വ്യക്തിയും എന്നർത്ഥമാകുന്നു . 


വിശദീകരണം: -അപകാരം ഊടുപളളി വസ്തു 

കവൾ 
വയ്ക്കുവാൻ അർഹതയുളള ഒരു വ്യക്തി 

പസ്തുത 
വസ്തുവിൻറ ഒരു ഭാഗത്തിന്റെ കൈവശാവകാശ മാത 

കൈമാററം ചെയ്യുന്ന സംഗതിയിൽ, ആ ഭാഗത്തെ സംബന്ധി 
ച്ചിടത്തോളം അയാളെ ഒരു മദ്ധ്യവർത്തിയായി കരുതേണ്ടതാണ്. 


നർത്ത 


( ജി ) ജൻമി എന്നാൽ ഏതു വ്യക്തിയുടെ കീഴിലാണോഒരു 
കുടിയാൻ ഊടുപളളി വസ്തുക്കൾ കൈവശം വച്ചുകൊണ്ടിരിക്കുന്നത്, ആ 
വ്യക്തി എന്നർത്ഥമാകുന്നതും സർക്കാരും ഉൾപ്പെടുന്നതുമാണ്”; 
(എച്ച്) ഏതെങ്കിലും ഭൂമിയെ സംബന്ധിച്ച് 

സാധാര ണ 
വിളവ് എന്നാൽ മഴയും കാലാവസ്ഥയും സാധാരണ നിലയിൽ ആയിരു 
ന്നാൽ ആ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന വിളവ് എന്നർത്ഥമാകുന്നു ; 
( ഐ ) "ഊടുപളളി വസ്തുക്കൾ എന്നാൽ ആ 

പേരിൽ പൊതു 
വായി അറിയപ്പെടുന്നതും, എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, ആലുവാ, 
മൂവാററുപുഴ, കണയന്നൂർ എന്നീ താലൂക്കുകളിലും തൃശ്ശൂർ ജില്ലയിലെ 
മുകുന്ദപുരം താലൂക്കിലും സ്ഥിതിചെയ്യുന്നതും 

കൊച്ചി 
സർക്കാരിന്റെ ഉടമസ്ഥതയിൽ 

ആയിരുന്നതും കൊച്ചി സർക്കാരിന്റെ 
പിൻതുടർച്ചാവകാശി എന്ന നിലയ്ക്ക് കേരള സർക്കാരിൻറ ഉടമസ്ഥത 
യിൽ ഇപ്പോൾ ഇരിക്കുന്നതുമായ സ്ഥലങ്ങൾ എന്നർത്ഥമാകുന്നു ; 

( ജെ ) " നിർണ്ണയിക്കപ്പെട്ട എന്നാൽ ഈ ആക്ടിൻ കീഴിൽ ഉണ്ടാക്കി 
യിട്ടുളള ചട്ടങ്ങൾ പ്രകാരം നിർണ്ണയിക്കപ്പെട്ടു എന്നർത്ഥമാകുന്നു ; 

( കെ ) പാട്ടം എന്നാൽ ഊടുപളളി വസ്തുക്കൾ ഉപയോഗിക്കുന്ന 
തിനും 

വച്ചുകൊണ്ടിരിക്കുന്നതിനും അനുമതി ലഭിച്ചിട്ടുളള 
വ്യക്തി , പണമായോ സാധനമായോ അഥവാ രണ്ടും കൂടിയായോ അങ്ങനെ 
അനുമതി നൽകുന്ന വ്യക്തിയ്ക്ക് നിയമപരമായി നൽകേണ്ടതെന്തും 
എന്നർത്ഥമാകുന്നതും അതിൽ മിച്ചവാരം ഉൾപ്പെടുന്നതും എന്നാൽ മാമൂൽ 
കടങ്ങൾ ഉൾപ്പെടാത്തതുമാകുന്നു ; 

(എൽ) സൈററിൽമെൻറ് ആഫീസർ എന്നാൽ 
പകാരം നിയമിച്ചിട്ടുളള സെറ്റിൽമെൻറ് ആഫീസർ എന്നർത്ഥമാകുന്നു ; 

( എം ) കുടിയാൻ എന്നാൽ കാണമായോ, വെറും പാട്ടത്തിനോ, 
അടിമയായോ, അനുഭോഗമായോ, പണയത്തിനോ അല്ലെങ്കിൽ മറേറതെങ്കിലും 
അവകാശനിലയിലും, എന്തുപേരിൽ വിളിക്കപ്പെട്ടാലും, ഊടുപളളി വസ്തുക്കൾ 

വയ്ക്കുന്ന ഒരു വ്യക്തി എന്നർത്ഥമാകുന്നതും അയാളുടെ 
അവകാശികളും നിയമാനുസൃത പ്രതിനിധികളും തീറു കിട്ടിയ വ്യക്തി 
കളും അതിൽ ഉൾപ്പെടുന്നതുമാകുന്നു . 


കൈവശം 


19 -ാം വകുപ്പു 


കൈവശ 


3 


കവൾ 


(എൻ) 

കൈവശം വയ്ക്കുക എന്നാൽ ഊടുപളളി വസ്തുക്കൾ 
വയ്ക്കുക എന്നർത്ഥമാകുന്നു ; 

( 6) മാമൂൽ കടങ്ങൾ , മിച്ചവാരം , നിലം , എന്നീ പ്രയോഗ 
ങ്ങൾക്ക് 1963 - ലെ ഭൂപരിഷ്ക്കരണ ആക്ടിൽ (1964- ലെ 1 ) , യഥാകം. 
നൽകിയിട്ടുളള അർത്ഥങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. 

3. ഒഴിവാക്കലുകൾ .-- ഈ ആക്ടിലെ യാതൊന്നുംതന്നെ 


ലോ 


( എ ) 1960 - ലെ ജൻമിക്കരം നൽകൽ ( നിർത്തലാക്കൽ) ആക്ടിലെ 
(1961 - ലെ 3) വ്യവസ്ഥകൾ ബാധകമാകുന്ന ഊടുപളളി വസ്തുക്കൾക്കും; 

( ബി ) നിശ്ചിത ദിവസം ഏതെങ്കിലും സർക്കാർ ആവശ്യത്തിനു 
വേണ്ടിയോ പൊതു ആവശ്യത്തിനുവേണ്ടിയോ ഉപയോഗിക്കുന്ന ഊടുപളളി 
വസ്തുക്കൾക്കും; 

( സി ) പാട്ടം നൽകുന്നതിൽ വീഴ്ച വരുത്തുകമൂലം സർക്കാർ 
ഏറെറടുത്തതും പിന്നീട ജിപ്ത കാലത്തേക്ക് കൃഷിചെയ്യുന്നതിനായി 
പാട്ടത്തിനു കൊടുത്തിട്ടുളളതുമായ ഊടുപളളി വസ്തുക്കൾക്കും, 
ബാധകമാകുന്നതല്ല. 
4 , കുടിയാൻമാർ ഉടമകൾ ആയിരിക്കുമെന്ന്. - ഏതെങ്കിലും നിയമത്തി 

അല്ലെങ്കിൽ ഉടമ്പടിയിലോ അല്ലെങ്കിൽ കോടതിയുടെ ഏതെങ്കിലും 
വിധിന്യായത്തിലോ അല്ലെങ്കിൽ ഡി കിയിലോ, ഉത്തരവിലോ എന്തുതന്നെ 
അടങ്ങിയിരുന്നാലും, നിശ്ചിത ദിവസവും അതു മുതലും - 

ഓരോ കുടിയാനും, 11 -ാം വകുപ്പിന്റെ വ്യവസ്ഥകൾക്കു 
വിധേയമായി, തൻറ കൈവശത്തിൽപ്പെടുന്ന ഈടുപളളി വസ്തുക്കളിൽ 
മേൽ പരിപൂർണ്ണ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കുന്നതും അങ്ങിനെയുള 
അവകാശം അനന്തരവകാശമായി കിട്ടാവുന്നതും അന്യാധീനപ്പെടുത്താവുന്നതും 
ആയിരിക്കുന്നതും; 

( ബി ) 12 -ാം വകുപ്പിൽ വ്യവസ്ഥ ചെയ്യപ്പെട്ടിരിക്കുന്ന ( പകാര 
മൊഴികെ, ഒരു കുടിയാനും അയാളുടെ ഉടമസ്ഥതയിലുള്ള വസ്തു സംബ 
ന്ധിച്ച്, യാതൊരു പാട്ടവും 

നൽകുന്നതിന് ബാദ്ധ്യസ്ഥനായിരിക്കുന്ന 
തല്ലാത്തതും, 
ആകുന്നു . 
5 . മര്യാദപാട്ടം 

നിശ്ചയിക്കൽ.- (1 ) ഒരു കൈവശവസ്തു സംബ 
ന്ധിച്ച് മര്യാദപാട്ടം, ( 2) -ാം ഉപവകുപ്പിലെ വ്യവസ്ഥകൾക്കനുസൃതമായി, 
സൈററിൽമെൻറ് ആഫീസർ നിശ്ചയിക്കേണ്ടതാണ്. 
( 2) മര്യാദപാട്ടം - 

( എ ) നിലത്തിൻറ സംഗതിയിൽ, കരാർ പാട്ടത്തിൻറ അൻപതു 
ശതമാനവും 

( ബി ) മററു വസ്തുക്കളുടെ സംഗതിയിൽ, കരാർ പാട്ടത്തിന്റെ 
എഴുപത്തഞ്ചുശതമാനവും, 
ആയിരിക്കേണ്ടതാണ്. 


4 


I 


മററു 


ത്തിൽ 


വിശദീകരണം - 

കൈവശവസ്തു നിലവും നിലമില്ലാത്ത 
വസ്തുക്കളും ഉൾപ്പെടുന്ന സംഗതിയിൽ, 

നിലത്തിനുളള 
പാട്ടവും മററു വസ്തുക്കൾക്കുളള പാട്ടവും വെവ്വേറെ 
കുടിയായ്മ കരാറിൽ 

പറയാത്ത സംഗതിയിൽ, നില 
ത്തേയും മററു വസ്തുക്കളെയും സംബന്ധിച്ച കരാർ 
പാട്ടം ഈ ഉപവകുപ്പിൻറ ആവശ്യത്തിലേക്കായി , നില 

നിന്നുമുളള സാധാരണ വിളവിൻറയും നിലമല്ലാത്ത 
വസ്തുക്കളിൽ അതിൽനിന്നുമുളള സാധാരണ വിളവിൻറയും 

അടിസ്ഥാനത്തിൽ നിശ്ചയിക്കേണ്ടതാണ്. 
വിശദീകരണം.- II ഈ വകുപ്പിൻറ ആവശ്യത്തിലേക്കായി 

“ നിലം 
എന്നതിൽ കടിയാൻറ പ്രയത്നത്താൽ 

പുരയിടമാക്കി 
മാററിയ നിലം ഉൾപ്പെടുന്നതാണ്. 
6 . കുടിയാൻ നൽകേണ്ട നഷ്ടപരിഹാരം - ( 1) കുടിയാൻറ കൈവശ 
മുളള ഊടുപളളി വസ്തുക്കളിൽ പൂർണ്ണ ഉടമസ്ഥാവകാശം നൽകുന്നതിന് 
( പതിഫലമായി, അയാൾ സർക്കാരിലേക്ക് നഷ്ടപരിഹാരം 

നൽകാൻ 
ബാദ്ധ്യസ്ഥനായിരിക്കുന്നതും ആയത് അങ്ങിനെയുളള വസ്തുവിൻറ 
മര്യാദപാട്ടത്തിന്റെ പതിനാറിരട്ടി ആയിരിക്കുന്നതുമാണ്. 

( 2 ) ( 1) -ാം ഉപവകുപ്പു പ്രകാരം നൽകേണ്ടുന്ന നഷ്ടപരിഹാരം 
പതിനാറു തുല്യ വാർഷികഗഡുക്കളായി നൽകേണ്ടതാണ്; 


എന്നാൽ കടിയാന് നഷ്ടപരിഹാരം മൊത്തമായി നൽകാവുന്നതും, 
അങ്ങിനെയുളള സംഗതിയിൽ നൽകേണ്ട തുക നഷ്ടപരിഹാരത്തിന്റെ എഴു 
പത്തിയഞ്ചു 

ശതമാനം മാത്രമായിരിക്കേണ്ടതുമാണ്; 
എന്നിരുന്നാലും കുടിയാൻ 

ഹിതാഹിത സ്വാതന്ത്യം 

നിശ്ചിത 
ദിവസം മുതൽ മൂന്നുമാസത്തിനകം വിനിയോഗിക്കേണ്ടതും അങ്ങിനെയുളള 
തിരഞ്ഞെടുക്കൽ അന്തിമമായിരിക്കേണ്ടതുമാണ്. 


( 3) ഈ വകുപ്പു പ്രകാരം നൽകേണ്ട നഷ്ടപരിഹാരം നിർണ്ണ 
യിക്കപ്പെടാവുന്ന അങ്ങിനെയുളള, രീതിയിൽ സൈററിൽമെൻറ് ആഫീസർക്ക് 
നൽകേണ്ടതാണ്. 


( 4) 

നഷ്ടപരിഹാരം ഗഡുക്കളായി നൽകുമ്പോൾ , അതിന്റെ ആദ്യ 
ഗഡു സർക്കാർ ഗസററിൽ വിജ്ഞാപനം മുഖേന (പത്യേകം പറയാവുന്ന 
തീയതിയിൽ നൽകേണ്ടതും, രണ്ടാമത്തേതും തുടർന്നുളളതായ ഗഡുക്കൾ 
നിർണ്ണയിക്കപ്പെട്ടേക്കാവുന്ന സമയത്തിനുളളിലും നൽകേണ്ടതുമാണ്. 

( 5 ) നഷ്ടപരിഹാരമോ അതിന്റെ ഏതെങ്കിലും ഗഡുവോ നിയതദിവസം 
നൽകാത്ത സംഗതിയിൽ, ഗഡുവോ അതാതു സംഗതിപോലെ , വീഴ്ച 

കയിൻമേൽ, ആ തീയതി മുതൽ നഷ്ടപരിഹാരമോ അതിൻ ഗഡുവോ 
അതാതുസംഗതിപോലെ നൽകുന്ന തീയതിവരെ പതിവർഷം ആറുശതമാനം 
നിരക്കിൽ, പലിശ ഉണ്ടായിരിക്കുന 

ാ ണ് . 
( 6) ( 4) -ാം ഉപവകുപ്പിൽ അടങ്ങിയിട്ടുളള 

യാതൊന്നുംതന്നെ, ഒരു 
ഗഡുവിനേക്കാൾ വലിയ തുക ഏതെങ്കിലും സമയത്തു 

നൽകുന്നതി ൽ 


നിന്നാ, അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ ഗഡുക്കൾ ഒന്നിച്ചു നൽകുന്ന 
തിൽ നിന്നോ ഒരു കുടിയാനെ തടസ്സപ്പെടുത്തുന്നതായി കരുതാവുന്നതല്ല . 

കുടിയാൻ ഏതെങ്കിലും ഗഡുവിൽ അധികമായി എന്തെങ്കിലും 
തുക നൽകിയാൽ അത 

തുടർന്നു വരുന്ന ഗഡുവിലേക്കോ ഗഡുക്കളി 
വരവു വയ്ക്കേണ്ടതാണ്. 


( 7 ) 


ലേക്കാ 


7 . നഷ്ടപരിഹാരം പങ്കുവയ്ക്കൽ - ( 1) കുടിയാൻ നൽകുന്ന നഷ്ട 
പരിഹാരം സർക്കാരിനു നൽകേണ്ടതോ അല്ലെങ്കിൽ സർക്കാരിനും 
വർത്തികൾക്കുമായി, അതാതു സംഗതിപോലെ ( 2 )-9 ( 3) -ം ഉപവകുപ്പുകളിലെ 

മദ്ധ്യ 
വ്യവസ്ഥകൾക്കനുസൃതമായി പങ്കുവയ്ക്കേണ്ടതോ ആണ്. 

( 2) മദ്ധ്യവർത്തി ഇല്ലാത്ത സംഗതിയിൽ, സർക്കാർ 
നഷ്ടപരിഹാര തുകയ്ക്കും അവകാശിയായിരിക്കുന്നതാണ്. 

മുഴുവൻ 
( 3) മദ്ധ്യവർത്തിയോ അല്ലെങ്കിൽ മദ്ധ്യവർത്തികളോ 
തിയിൽ കുടിയാൻ നൽകിയ മര്യാദ പാട്ടത്തിൻറ 

ഉളള സംഗ 
സർക്കാരിനും മദ്ധ്യവർത്തിക്കും അല്ലെങ്കിൽ മദ്ധ്യവർത്തികൾക്കുമായി അതാതു 

പതിനാറിരട്ടി വരുന്നതുക 
സംഗതിപോലെ , കൈവശ വസ്തുവിൽ നിന്നും ലഭിച്ച ലാഭത്തിന്റെ അനു 
പാതത്തിൽ പങ്കു വയ്ക്കേണ്ടതാണ്. 
വിശദീകരണം.-- ഈ ഉപവകുപ്പിന്റെ ആവശ്യത്തിലേക്കായി, " കൈവശവസ്തു 

വിൽനിന്നും ലഭിച്ച ലാഭം എന്നാൽ, സർക്കാരിന്റെ സംഗതിയിൽ, 
അവർക്ക് അവകാശപ്പെട്ട പാട്ടവും ഒരു മദ്ധ്യവർത്തിയുടെ സംഗതി 
യിൽ, അയാളുടെ കുടിയാനിൽ നിന്നും അയാൾക്ക് ലഭിക്കേണ്ട 
പാട്ടവും മദ്ധ്യവർത്തി അയാളുടെ ജൻമിക്കു നൽകാൻ ബാദ്ധ്യ 
സ്ഥമായ പാട്ടവും തമ്മിലുളള വ്യത്യാസവും, എന്നർത്ഥമാകുന്നതും 
മദ്ധ്യവർത്തി അയാളുടെ ജൻമിക്കു നൽകാൻ ബാദ്ധ്യസ്ഥമായ 
പാട്ടത്തിനു യാതൊരു തെളിവുമില്ലാത്ത സംഗതിയിൽ അങ്ങിനെ 

പാട്ടം കുടിയാൻ മദ്ധ്യവർത്തിക്കു നൽകേണ്ടുന്ന പാട്ട് 
ത്തിന്റെ പകുതി ആയിരിക്കുമെന്ന് അനുമാനിക്കേണ്ടതുമാണ്. 
8 . ചില സംഗതികളിൽ നഷ്ടപരിഹാരം എങ്ങിനെ നിശ്ചയിക്കണ 
മെന്ന്.--ഏതെങ്കിലും കാരണത്താൽ ഒരു കൈവശവസ്തു വിഭജിച്ചിരിക്കുകയോ 
അല്ലെങ്കിൽ ഒരു കൈവശ വസ്തുവിൽ പല തുണ്ടുകൾ അടങ്ങിയിരി 

ചെയ്യുകയും അങ്ങിനെയുള ഓരോ ഭാഗത്തിന്റെ അല്ലെങ്കിൽ 
തുണ്ടിന്റെ പാട്ടം നിശ്ചയിക്കാതെയോ നൽകേണ്ടതല്ലാതെയോ ഇരിക്കുകയും 
ചെയ്യുമ്പോൾ , അങ്ങിനെയുള്ള ഓരോ ഭാഗത്തെ അല്ലെങ്കിൽ തുണ്ടിനെ സംബ 
ന്ധിച്ച നഷ്ടപരിഹാരം അങ്ങിനെയുളള ഭാഗത്തിന്റെ അല്ലെങ്കിൽതുണ്ടിൻറ 
അടിസ്ഥാന നികുതിയുടെ അനുപാതത്തിൽ, 

അതാതു 

സംഗതിപോലെ , 
നിശ്ചയിക്കേണ്ടതും , അങ്ങിനെ നിശ്ചയിച്ച നഷ്ടപരിഹാരം 
മേൽനിന്നുളള 

നഷ്ടപരിഹാരം ആയിരിക്കേണ്ടതുമാണ്. 
9 . 

അതിൻറ 
കമ്മ്യൂട്ടേഷൻ നിരക്ക് --ഒരു കൈവശ വസ്തുവിലോ 
ഭാഗത്തിലോപെട്ട വസ്തുവിനെ സംബന്ധിച്ച് പാട്ടം നെല്ലായിട്ടു നിശ്ച 
യിച്ചിട്ടുളളിടത്ത്, അങ്ങനെയുളള പാട്ടം, ഈ ആക്ടിന്റെ ആവശ്യത്തിലേ 
ക്കായി , 

പെസ 
സററാൻഡാർഡ 
ഒരു 

-- നെല്ലിന് 2 
പണമായി ക ണക്കാക്കേണ്ടതാണ്. 


യുളള 


ക്കുകയോ 


അതിൻ 


പറ 


രൂപ 12 


എന്ന നിരക്കിൽ 


6 


വിശദീകരണം -ഈ വകുപ്പിൻറ ആവശ്യത്തിലേക്കായി 

സ്ററാൻ 
ഡാർഡം പറ എന്നാൽ 13.11 ലിറററിന 

തുല്യമായ അളവെ 
ന്നർത്ഥമാകുന്നു . 
1 0 . നഷ്ടപരിഹാരം ഒന്നാമത്ത ചാർജ് ആയിരിക്കുമെന്ന്. - 6_ം 
വകുപ്പു പ്രകാരം ഒരു കുടിയാൻ നൽകേണ്ട നഷ്ടപരിഹാരം , ഏതു വസ്തു 
വിനെ സംബന്ധിച്ചാണോ അങ്ങിനെയുള്ള നഷ്ടപരിഹാരം നൽകേണ്ടത്, ആ 
വസ്തുവിൻമേൽ, സർക്കാരിനു നൽകേണ്ടുന്ന ഏതെങ്കിലും നികുതിക്കോ 
സെസ്സിനോ വേണ്ടിയുളള ബാദ്ധ്യതയ്ക്കു മാത്രം 

വിധേയമായി , 
ഒന്നാമത്ത ചാർജ് ആയിരിക്കുന്നതാണ്. 
11 . അടിസ്ഥാന നികുതി നൽകാനുളള 

ബാദ° ധ്യത . - നിശ്ചിത 
ദിവസവും അതു മുതൽക്കും ( പാബല്യത്തോടെ, ഓരോകുടിയാനും അയാളുടെ 

കൈവശവസ്തുവിൽപ്പെട്ട ഭൂമിക്ക് സർക്കാരിലേക്ക് അടിസ്ഥാന നികുതി 
നൽകാൻ ബാദ്ധ്യസ്ഥനായിരിക്കുന്നതും, 1961 ലെ കേരള ഭൂനികുതി 
ആക്ടിലെ (1961 - ലെ 13) വ്യവസ്ഥകൾ അങ്ങിനെയുളള 

നികുതി 
ചുമത്തലിനും പിരിക്കലിനും ബാധകമായിരിക്കുന്നതുമാണ് 

12. കുടിശ്ശിക കൊടുത്തുതീർക്കൽ. - തൽസമയം ഇരിക്കുന്ന എതെ 
ങ്കിലും - നിയമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കരാറിലോ അല്ലെങ്കിൽ 
കോടതിയുടെ ഏതെങ്കിലും വിധിന്യായത്തിലോ അല്ലെങ്കിൽ ഡികിയിലോ, 
ഓർഡറിലോ, ഇതിനു 

വിപരീതമായി എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 
നിശ്ചിത ദിവസം ആ കൈവശവസ്തുവിനെ് സംബന്ധിച്ച് പിരിഞ്ഞു 
കിട്ടാനുളള 

പാട്ട് കുടിശ്ശികയും അതിൻമേൽ നൽകേണ്ട പലിശയും 
ഈ ആക° s 

പാസ്സാക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിലെന്നപോലെ, പിരിക്കുന്ന 
തിനു ഒരു കൈവശവസ്തു സ്ഥിതിചെയ്യുന്ന 

ആ താലൂക്ക് തഹസിൽ 
ദാർക്ക് അർഹതയുണ്ടായിരിക്കുന്നതാണ്. 

എന്നാൽ ഒരു കുടിയാനും ആറുവർഷത്തിൽ കുടുതലായ പാട്ടക്കുടി 
ശ്ശിക നൽകുവാൻ ബാദ്ധ്യസ്ഥനായിരിക്കുന്നതല്ല . 
എന്നിരുന്നാലും ഒരു കുടിയാൻ 

നിശ്ചിത ദിവസം മുതൽ മൂന്നുമാസത്തിനുളളിൽ അയാൾ 
നൽകേണ്ട പാട്ടക്കുടിശ്ശികയുടെ അൻപതു ശതമാനം, അഥവാ 

( ബി ) നിശ്ചിത ദിവസം മുതൽ ആറുമാസത്തിനുളളിൽ അയാൾ 
നൽകേണ്ട പാട്ടക്കുടിശ്ശികയുടെ എഴുപത്തിയഞ്ചു ശതമാനം, നൽകിയാൽ 
എല്ലാ പാട്ടക്കുടിശ്ശികയും - പൂർണ്ണമായി കൊടുത്തു തീർത്തതായി കണക്കാ 
ക്കേ ണ്ടതാണ്. 


( 2 ) നിശ്ചിത ദിവസം മുതൽ ഒരു വർഷം കഴിഞ്ഞിട്ടും നൽകാൻ 
ബാക്കി നിൽക്കുന്ന പാട്ടക്കുടിശ്ശികയിൻമേൽ പതിവർഷം ആറുശതമാനം 
നിരക്കിൽ പലിശ ഉണ്ടായിരിക്കുന്നതാണ്. 

13. സെറ്റിൽമെൻറ് ആഫീസർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും നഷ്ട 
പരിഹാരം നിശ്ചയിക്കുകയും ചെയ്യണമെന്ന്.- ( 1) നിശ്ചിത ദിവസ 
ത്തിനുശേഷം കഴിയുന്നത നേരത്ത സെറ്റിൽമെന്റ് ആഫീസർ 


1 


( എ ) ആ കുടിയാനെയും; 
( ബി ) മദ്ധ്യവർത്തിയെ അഥവാ മദ്ധ്യവർത്തികളെയും 

( സി ) 4 -ാം വകുപ്പുപ്രകാരം പൂർണ്ണ ഉടമാവകാശം കുടിയാനിൽ 
നിക്ഷിപ്തമായിട്ടുളള ഊടുപളളി വസ്തുക്കളിൽ അവകാശബന്ധമുളള 
മറെറല്ലാ വ്യക്തികളെയും, 


എല്ലാ 


അവകാശവും ആക്ഷേപങ്ങളും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉന്നയിക്കുവാൻ 
നോട്ടീസിൽ പത്യേകം പറയാവുന്ന അങ്ങിനെയുളള തീയതി, അവരുടെ 
ബന്ധപ്പെട്ട അവകാശവാദത്തിന് അഥവാ ആക്ഷേപങ്ങൾക്ക് 
പസക്ത തെളിവുകളോടുംകൂടി 

ആലംബമായ 
സെറ്റിൽമെൻറ 

ആഫീസർ 
മുൻപാകെ ഹാജരാകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പൊതു നോട്ടീസു 
പസിദ്ധപ്പെടുത്തുകയോ പ്രസിദ്ധപ്പെടുത്തിക്കുകയോ ചെയ്യേണ്ടതാണ്. 

( 2) (1 ) -ാം ഉപവകുപ്പു പകാരമുളള പൊതു നോട്ടീസ് 
നിർണ്ണയിക്കപ്പെടാവുന്ന ഫാറത്തിൽ ആയിരിക്കേണ്ടതും നിർണ്ണയിക്കപ്പെടാ 
വുന്ന രീതിയിൽ പ്രസിദ്ധം ചെയ്യേണ്ടതുമാണ്. 

( 3 ) സെറ്റിൽമെന്റ ആഫീസർക്ക് അറിയാവുന്നിടത്തോളം കുടി 
യാൻമാർക്കും, മദ്ധ്യവർത്തികൾക്കും (1 ) -ാം ഉപവകുപ്പിൽ പരാമർശി 
ച്ചിട്ടുളള മററു അവകാശബന്ധമുളള വ്യക്തികൾക്കും, നോട്ടീസിൽ പ്രത്യേ 
കമായി പറയാവുന്ന 

തീയതിയിൽ, അവകാശവാദങ്ങളും ആക്ഷേപങ്ങളും, 
എന്തെങ്കിലുമുണ്ടെങ്കിൽ നൽകുന്നതിന് അവരുടെ അവകാശബന u ങ്ങൾക്കാ 
ആക്ഷേപങ്ങൾക്കോ ആലംബമായ എല്ലാ പസക്ത രേഖകളോടും കൂടി, 
തൻറ 

മുൻപാകെ ഹാജരാകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, വ്യക്തിഗതമായ 
നോട്ടീസ് സെറ്റിൽമെൻറ് ആഫീസർ നൽകേണ്ടതാണ്. 
( 4) ( 3) -ാം ഉപവകുപ്പിൽ എന്തുതന്നെ 

അടങ്ങിയിരുന്നാലും, 
( 2) -ാം ഉപവകുപ്പിൽ പരാമർശിച്ചിട്ടുളള വിധത്തിലുളള നോട്ടീസിൻറ 
പസിദ്ധീകരണം, കുടിയാൻമാർക്കും, മദ്ധ്യവർത്തികൾക്കും ഊടുപളളി 
വസ്തുക്കളിൽ അവകാശബന്ധമുള്ള മറെറല്ലാ വ്യക്തികൾക്കുമുളള മതിയായ 
നോട്ടീസായി കണക്കാക്കേണ്ടതാണ്. 

( 5 ) ( 1 ) -ാം ഉപവകുപ്പുപകാരമോ ( 3) -ാം ഉപവകുപ്പുപകാരമോ 
നൽകിയ നോട്ടീസിൻ പ്രകാരം ലഭിച്ച അവകാശവാടങ്ങളും ആക്ഷേപങ്ങളും 
പരിഗണിച്ചശേഷവും പ്രസ്തുത നോട്ടീസനുസരിച്ച് ഹാജരാകുന്ന ഏതെ 

മതിയായ അന് 
ങ്കിലും വ്യക്തിക്കു പറയാനുള്ളത് കേട്ടതിനുശേഷവും 
ഷണങ്ങൾ നടത്തിയതിനുശേഷവും സെറ്റിൽമെൻറ് ആഫീസർ 
( എ ) 4 -ാം വകുപ്പുപ്രകാരം ഉടമാവകാശ കുടിയാനിൽ നിക്ഷി 

സർവ്വനമ്പരും 
പ്തമായ ഊടുപളളി വസ്തുവിൻറെ വിസ്തീർണ്ണവും 
നിർദ്ദേശിക്കപ്പെട്ടേക്കാവുന്ന അങ്ങിനെയുള്ള മറ്റു വിവരങ്ങളും; 

( ബി ) 6 -ാം വകുപ്പു പ്രകാരം കുടിയാൻ നൽകേണ്ട നഷ്ടപരി 
ഹാര തുകയും 

( സി) സർക്കാരിലേക്കു നൽകേണ്ട നഷ്ടപരിഹാര തുകയും 


( ഡി ) മദ്ധ്യവർത്തിയോ അല്ലെങ്കിൽ 

മദ്ധ്യവർത്തികളോ, ആരെ 
ങ്കിലും ഉണ്ടെങ്കിൽ, അവർക്കു കിട്ടേണ്ട നഷ്ടപരിഹാര തുകയും; 
( ഇ ) - കടബാദ്ധ്യതകളുടെ മൂല്യവും 

അത ആർക്കാണ നൽ 
കേണ്ടത് എന്നും 

(എഫ്) നിർദ ° ദേശിക്കാവുന്ന അങ്ങിനെയുള്ള മറ്റു വിവരങ്ങളും; 
പ്രത്യേകമായി പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ പാസ്സാക്കേണ്ടതാണ്. 

14, മദ്ധ്യവർത്തികൾക്കും കടബാദ്ധ്യതക്കാർക്കും തുക നൽകുന്നത 
പൂർണ്ണമായ കൊടുത്തുതീർക്കൽ ആയിരിക്കുമെന്ന്: -13 -ാം വകുപ്പു പ്രകാരം 
നിർണ്ണയിച്ച തുകകൾ മദ്ധ്യവർത്തിക്കും അഥവാ മദ്ധ്യവർത്തികൾക്കും 
കടബാദ്ധ്യതക്കാർക്കും നൽകൽ, അങ്ങിനെയുളള തുകുകളുടെ നൽകലിനു 
വേണ്ടിയുളള 

സർക്കാരിന്റെ ബാധ്യത പൂർണ്ണമായി നിറവേററലും, ഏതെ 
ങ്കിലും കൂടുതൽ തുക നൽകുന്നതിനായുളള അവകാശവാദങ്ങൾ സർക്കാരി 
നെതിരായി ഉണ്ടായിരിക്കുന്നതല്ലാത്തതുമാണ്. 

എന്നാൽ ഈ വകുപ്പിൽ അടങ്ങിയിട്ടുളള യാതൊന്നുംതന്നെ മുഴുവൻ 
നഷ്ടപരിഹാരതുകയോ തുകയുടെ ഭാഗമോ് കടബാദ്ധ്യതകളുടെ മൂല്യമോ 
ലഭിക്കാവുന്ന വ്യക്തികളുടെ, ആയതു ലഭിക്കുവാൻ നിയമപരമായി അർഹത 
യുളളവർക്ക് നൽകേണ്ട ബാദ്ധ്യതയെ ബാധിക്കുന്നതല്ല . 
15 . കുടിയാൻമാർക്ക് പട്ടയവും മററു ( പമാണങ്ങളും 

നൽകൽ. ( 1 ) 
സെറ്റിൽമെൻറ് ആഫീസറുടെ 

13 -ാം വകുപ്പുപകാരമുളള ഉത്തരവു 
അന്തിമമായതിനുശേഷം കഴിയുന്നതും വേഗം കുടിയാൻമാരുടെ കൈവശ 
വസ്തുക്കളിലുളള പൂർണ്ണ ഉടമസ്ഥാവകാശം തെളിയിച്ചുകൊണ്ടുളള പട്ടയവും 
മററു പാാണങ്ങളും സെറ്റിൽമെന്റ് ആഫീസർ നൽകേണ്ടതാണ്. 

( 2) - ( 1) -ാം ഉപവകുപ്പു പ്രകാരം നൽകുന്ന പട്ടയത്തിലും 
മററു പ്രമാണങ്ങളിലും നിർണ്ണയിക്കപ്പെടാവുന്ന 

അത്തരം വിവരങ്ങൾ 
അടങ്ങിയിരിക്കേണ്ടതാണ്. 


ചാർജ 


16. 

സർക്കാരിനു കിട്ടേണ്ട തുകകൾ നികുതി വസൂലാക്കൽ ആക്ടു 
പകാരം വസൂലാക്കാവുന്നതാണെന്ന്.-- ഈ ആകടുപകാരം ഏതെങ്കിലും 
കുടിയാനിൽനിന്നും, നഷ്ടപരിഹാര കുടിശ്ശികയായോ മറ്റുവിധത്തിലോ, 
സർക്കാരിനു കിട്ടേണ്ട എല്ലാ തുകകളും, അയാളുടെ കൈവശവസ്തുവിൻ 
മേലുളള ഒന്നാമത്ത 

ആയിരിക്കുന്നതും, ആയത 1968 ലെ 
കേരള നികുതി വസൂലാക്കൽ ആക്ടിലെ (1968 - ലെ 15) , വ്യവസ്ഥകൾ 
അനുസരിച്ച് ഭൂമിയിൻമേലുളള പൊതു നികുതി കുടിശ്ശികയെന്നപോലെ 
വസൂലാക്കേണ്ടതുമാണ്. 
17. സൈററിൽമെൻറ 

ആഫീസറുടെ ഉത്തരവുകൾ സിവിൾ കോടതി 
യുടെ ഡികികളായി കണക്കാക്കേണ്ടതാണെന്ന്. - (1) സെറ്റിൽമെൻറ് ആഫീ 
സറുടെ 13 -ാം വകുപ്പു പ്രകാരമുളള ഏതെങ്കിലും ഉത്തരവ് ഒരു സിവിൽ 
കോടതിയുടെ ഒരു ഡികിയായി 

കണക്കാക്കേണ്ടതും, 

കേസിന്റെ ഒരു 
സംക്ഷിപ്ത വിവരണവും, തീരുമാനിക്കേണ്ട വിഷയങ്ങളും, അതിൻമേലുളള 
തീരുമാനവും, അങ്ങിനെയുളള തീരുമാനത്തിനുളള 
കാരണങ്ങളും 

അതിൽ 
അടങ്ങിയിരിക്കേണ്ടതുമാണ് 
. 


പദേശം 


( 2) ഏതെങ്കിലും നിയമത്തിൽ എന്തുതന്നെ അടങ്ങിയിരുന്നാലും, 
സെറ്റിൽമെൻറ ആഫീസറുടെ ഒരു ഉത്തരവുമൂലം സങ്കടമുണ്ടാകുന്ന ഏതൊരു 
വ്യക്തിക്കും അയാൾ ഉത്തരവു കൈപ്പറ്റിയതുമുതൽ 

മുപ്പതു ദിവസത്തി 
നുളളിൽ, കൈവശവസ്തു സ്ഥിതിചെയ്യുന്ന 

അധികാര 
പരിധിയുളള ജില്ലാക്കോടതിയിൽ അപ്പീൽ ബോധിപ്പിക്കാവുന്നതും, അങ്ങിനെ 
യുളള അപ്പീലിൻമേലുളള ജില്ലാക്കോടതിയുടെ 

ഉത്തരവ അന്തിമമായിരി 
ക്കുന്നതുമാണ്. 

18. സൈററിൽമെൻറ ആഫീസറുടെ അവസാന ഉത്തരവിൻമേലുള 
തിരുത്തലുകൾ .-- സൈററിൽമെൻറ് ആഫീസറുടെഏതെങ്കിലും ഉത്തരവ് അന്തിമ 
മായതിനുശേഷം അതിൽ യാതൊരു തിരുത്തലുകളും വരുത്താൻ പാടി 
ല്ലാത്തതാണ്. എന്നാൽ, സെറ്റിൽമെൻറ് ആഫീസർക്ക് സ്വമേധയായോ 
അല്ലെങ്കിൽ അവകാശബന്ധമുളള 

വ്യക്തിയുടെ അപേക്ഷയിൽ 
മേലോ, കൈത്തെററുകളോ കണക്കിലെ പിശകുകളോ അല്ലെങ്കിൽഏതെങ്കിലും 
യാദൃശ്ചികവീഴ്ചയോ വിട്ടുപോകലോമൂലം ഉണ്ടാകുന്ന ഏതെങ്കിലും 
തെററുകളോ തിരുത്താവുന്നതാണ്. 


ഒരു 


എന്നാൽ അതുമൂലം ബാധിക്കപ്പെടാവുന്ന കക്ഷിയെ കേൾക്കുന്നതിനുളള 
ഒരു അവസരം നൽകാതെ അങ്ങിനെയുളള യാതൊരു തിരുത്തലുകളും 
നടത്താൻ പാടുള്ളതല്ല . 

19. സെറ്റിൽമെൻറ ആഫീസർ.-- സർക്കാർ, ഒരു സൈററിൽമെൻറ 
ആഫീസറെ അഥവാ ആവശ്യമായേക്കാവുന്നത് സെററിൽമെൻറ് ആഫീസറൻ 
മാരെ തഹസീൽദാർമാരുടെ 

പദവിയിൽ 

കുറയാത്ത ആഫീസറന്മാരിൽ 
നിന്നും, ഈ ആക്ടിൻകീഴിലുളള സെററിൽമെൻറ് ആഫീസറുടെ അധികാര 

വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിർവ്വഹിക്കുന്നതിനുംവേണ്ടി 
നിയമിക്കേ ണ്ടതാണ്. 


ങ്ങൾ 


20 , സെറ്റിൽമെൻറ ആഫീസർക്ക് 

സിവിൽ കോടതിയുടെ ചില 
അധികാരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്. - 1908 ലെ സിവിൽ നടപടി നിയമ 
പകാരം വിചാരണ ചെയ്യുന്ന ഒരു സിവിൽ കോടതിയുടെ എല്ലാ അധികാര 
ങ്ങളും 

താഴെ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് സെറ്റിൽമെന 
ആഫീസർക്ക്, ഉണ്ടായിരിക്കുന്നതാണ്, അതായത്: 

( എ ) ഏതെങ്കിലും വ്യക്തിയെ സമൻസയച്ചു വിളിപ്പിക്കുന്നതിനും 
ഹാജരാകാൻ നിർബന്ധിക്കുന്നതിനും സത്യം ചെയ്യിപ്പിച്ചു വിസ്തരി 
ക്കുന്നതിനും; 

( ബി ) ഏതെങ്കിലും പ്രമാണം വെളിപ്പെടുത്തുന്നതിനും ഹാജരാക്കു 
ന്നതിനും ആവശ്യപ്പെടുന്നതിനും; 

( സി ) സത്യവാങ്മൂലത്തിൻമേൽ തെളിവു സ്വീകരിക്കുന്നതിനും; 

( ഡി ) സാക്ഷികളെ വിസ്തരിക്കുന്നതിനോ തദ്ദേശ അന്വേഷണ 
ങ്ങൾ നടത്തുന്നതിനോവേണ്ടി കമ്മീഷനെ വയ്ക്കുന്നതിനും; 
G. 879/ MC. 


10 


( ഇ ) ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ 
ഏതെങ്കിലും പബ്ലിക് റെക്കാർഡോ അതിൻറ 

പകർപ്പോ ആവശ്യപ്പെടുന്ന 
തിനും; 


(എഫ്) നിർദ്ദേശിക്കപ്പെട്ടേക്കാവുന്ന മറേറതെങ്കിലും സംഗതിക്കും. 
21 . ഉത്തമവിശ്വാസത്തിൽ 

എടുത്ത 

നടപടിക്ക് സംരക്ഷ ണം.- ഈ 
ആകടുപകാരമോ അതിൻകീഴിൽ ഉണ്ടാക്കിയിട്ടുളള ചട്ടങ്ങൾ പ്രകാരമോ 
ഉത്തമവിശ്വാസത്തോടെ ചെയ്തതോ ചെയ്യുവാൻ ഉദ്ദേശിച്ചതോ 

ആയ 
ഏതെങ്കിലും | നടപടിക്ക്, സർക്കാരിനോ ഏതെങ്കിലും ആഫീസർക്കോ 
എതിരായി യാതൊരു വ്യവഹാരമോ ശിക്ഷാനടപടിയോ മററു നിയമ നടപടി 
കളോ എടുക്കാൻ പാടില്ലാത്തതാകുന്നു . 
22 . വൈഷമ്യങ്ങൾ ദൂരീകരിക്കുന്നതിനുളള 

അധികാരം.- ( 1 ) ഈ 
ആക്ടിന്റെ വ്യവസ്ഥകൾക്കു ( പാബല്യം നൽകുന്നതിൽ ഏന്തെങ്കിലും 
വൈഷമ്യങ്ങൾ ഉണ്ടായാൽ, സർക്കാരിന്, ഗസററിൽ ഉത്തരവു പ്രസിദ്ധം 
ചെയ്തുകൊണ്ട്, വൈഷമ്യങ്ങൾ ദൂരീകരിക്കുന്നതിന് ആവശ്യമെന്നു തോന്നുന്ന 
അത്തരം വ്യവസ്ഥകൾ , ഈ ആക്ടിലെ വ്യവസ്ഥകൾക്ക് എതിരാകാത്ത 
വിധത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. 
എന്നാൽ ഈ 

ആക്ട ( പാബല്യത്തിൽ വരുന്ന 

തീയതി മുതൽ രണ്ട് 
വർഷം കഴിഞ്ഞ് അങ്ങിനെയുളള യാതൊരു ഉത്തരവും ഉണ്ടാക്കാൻ പാട് 
ല്ലാത്തതാകുന്നു . 


4 


( 2 ) ഈ വകുപ്പുപകാരം ഉണ്ടാക്കിയ ഓരോ 

ഉത്തരവും, അത 
ഉണ്ടാക്കിയതിനുശേഷം കഴിയുന്നതും വേഗം, നിയമസഭയുടെ മുൻപാകെ 
വയ്ക്കേണ്ടതാണ്. 


23 , ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനുളള അധികാരം - (1 ) ഈ ആക്ടിന്റെ 
ഉദ്ദേശങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനുവേണ്ടി, സർക്കാരിന്, ഗസററിൽ 
വിജ്ഞാപനം മുഖേന ചട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. 

( 2) പ്രത്യേകിച്ച്. മേൽപ്പറഞ്ഞ അധികാരത്തിൻറ സാമാന്യതയ്ക്കു 
ദൂഷ്യം വരാത്തവിധത്തിലും അങ്ങിനെയുളള ചട്ടങ്ങൾ , താഴെ പറയുന്ന 
എല്ലാമോ ഏതെങ്കിലുമോ കാര്യങ്ങൾക്കുവേണ്ടി വ്യവസ്ഥ ചെയ്യാവുന്നതാണ്. 
അതായത്: 


( എ ) ഈ ആകടുപകാരം നൽകിയ അപേക്ഷകളിലും അപ്പീലു 
കളിലും അവകാശവാദങ്ങളിലും നൽകേണ്ട ഫീസും , അങ്ങിനെയുളള ഫീസ് 
കൊടുക്കേണ്ടതാരാണെന്നും ഏതു കാലത്തിനുളളിൽ അത്തരം ഫീസ 
കൊടുക്കണമെന്നും; 

( ബി ) സെററിൽമെൻറ ആഫീസർ അനുവർത്തിക്കേണ്ട നടപടി 
കമങ്ങൾ ; 


( സി) ഈ ആ കടുപകാരം നിർണ്ണയിക്കപ്പെടേണ്ടതോ നിർണ്ണയിക്ക 
പ്പെടാവുന്നതോ ആയ മറേറതൊരു സംഗതിയും; 


11 


മ്പോൾ 


ക്കുന്ന 


( 3) 

ഈ ആക്ടിൻകീഴിൽ ഉണ്ടാക്കിയ ഓരോ ചട്ടവും, അതു ഉണ്ടാ 
ക്കിയതിനുശേഷം കഴിയുന്നതും വേഗം നിയമസഭായോഗം ചേർന്നിരിക്കു 

അതിനു മുൻപാകെ, ആകെ പതിന്നാലു ദിവസക്കാലത്തേക്ക് 
അങ്ങിനെയുളള കാലം ഒരേ സമ്മേളനത്തിലോ തുടർച്ചയായുളള രണ്ടു സം 
ളനത്തിലോ പെടാവുന്നതാണ് - വയ്ക്കേണ്ടതും, അപ്രകാരം അതു വയ 
സമ്മേളനമാ അതിനു തൊട്ടടുത്തു വരുന്ന സമ്മേളനമോ 
തിനു മുൻപ്, നിയമസഭ ചട്ടത്തിൽ 

അവസാനിക്കുന്ന 
എന്തെങ്കിലും ദേഗതി 

വരുത്തുകയോ 
ചട്ടം 

ഉണ്ടാക്കേണ്ടതില്ലെന്നു തീരുമാനിക്കുകയോ ചെയ്താൽ 
അതിനുശേഷം 

അതതു സംഗതിപോലെ അങ്ങിനെ ഭേദഗതി 

ചെയ്ത 
പകാരത്തിൽ മാതം പാബല്യം ഉണ്ടായിരിക്കുന്നതും അല്ലെങ്കിൽ യാതൊരു 
പാബല്യവുമില്ലാതിരിക്കുന്നതുമാകുന്നു ; എന്നിരുന്നാലും അങ്ങിനെയുളള 
ഭേദഗതിയോ റദ്ദാക്കലോ ആ ചട്ടപ്രകാരം നേരത്ത ചെയ്ത യാതൊന്നി 
ൻറയും സാധുതയ്ക്കു ദൂഷ്യം വരാത്തവിധത്തിലായിരിക്കേണ്ടതാണ്. 

ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 


ചട്ടത്തിന് 


2 , 


മുൻ കൊച്ചി സർക്കാരിന്റെ ഉടമസ്ഥതയിൽ ഇരുന്നതും ഊടുപളളി 
വസ്തുക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നതുമായ ചില വസ്തുക്കൾ 
ഇപ്പോൾ കൊച്ചി സർക്കാരിന്റെ പിൻഗാമി എന്ന നിലയ്ക്ക് കേരള സർക്കാ 
രിൻറ ഉടമസ്ഥതയിലാണ്. ഈ വസ്തുക്കൾ മുൻ തിരുവിതാംകൂർ 
സംസ്ഥാനത്തിൽപ്പെട്ട പദേശങ്ങളായിരുന്ന എറണാകുളം ജില്ലയിലെ 
കുന്നത്തുനാട്, ആലുവ, മൂവാററുപുഴ, കണയന്നൂർഎന്നീതാലൂക്കുകളിലും 
തൃശ്ശൂർ ജില്ലയിലെ മുകുന്ദപുരം താലൂക്കിലും സ്ഥിതി ചെയ്യുന്നു . 
ഈ 
വസ്തുക്കൾ കൊച്ചി സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യ 
പദേശാതീതമായിരുന്നതും മുൻ തിരുവിതാംകൂർ സംസ്ഥാനത്ത് അപ്പോൾ 
നിലവിലുണ്ടായിരുന്ന ഭൂമി സംബന്ധിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി 
രുന്നതുമാണ്. മുൻ തിരുവിതാംകൂർ സംസ്ഥാനത്തിന് 

ഭൂനികുതി 
നൽകുന്ന ഒരു സ്വകാര്യ ജൻമി (ഭൂവുടമ) യുടെ നിലയിലാണ് കൊച്ചി 
സർക്കാരിനെ കണക്കാക്കിയിരുന്നത്. ഊടുപളളി വസ്തുക്കളുടെ ഏകദേശ 
വിസ്തീർണ്ണം 193.67 ഏക്കറാണ്. 

കൊച്ചി സർക്കാർ , ഈ വസ്തുക്കൾ കാണം, വെറുംപാട്ടം, അടിമ, 
അനുഭോഗം, 

മുതലായ വിവിധതരം പാട്ടപമാണങ്ങൾമൂലം 
ചില വ്യക്തികൾക്കു കും ഷി ചെയ്യുന്നതിനുവേണ്ടി നൽകി. കൊച്ചി 
സർക്കാരിൽനിന്നും 

പാട്ടപകാരം 

അങ്ങിനെയുളള വസ്തുക്കൾ ലഭിച്ച 
വ്യക്തികൾ പിന്നീടു അവ കീഴപാട്ടത്തിനു കൊടുക്കുകയും, ആകയാൽ 
ഈ വസ്തുക്കളിൽ അവകാശബന്ധമുളള മദ്ധ്യവർത്തികൾ ഉണ്ടാവുകയും 
ചെയ്തു . 

1949- ലെ തിരുവിതാംകൂർ- കൊച്ചി സംസ്ഥാനങ്ങളുടെ സംയോ 
ജനത്തോടുകൂടി സർക്കാരിനു നൽകിയിരുന്ന ഭൂനികുതിമുൻ തിരുവിതാംകൂർ 
കൊച്ചി സർക്കാരിന്റെം ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവുമൂലം നിർത്ത 
ലാക്കുകയുണ്ടായി. 
3 . കൊച്ചി ലാൻറ് റവന്യൂ 

മാനുവൽ 

203_ം വകുപ്പുപകാരം, 

സംബന്ധിച്ച് 
ഊടുപളളി വസ്തുക്കളെ 

കൊച്ചി സർക്കാരിന്റെ നില 
ഒരു ജൻമിയുടേയോ സ്വകാര്യഭൂവുടമയുടേയോ മാത്രമായിരുന്നു . മററു 
സംഗതികളുടെ കൂട്ടത്തിൽ സർക്കാർ വസ്തുക്കൾ പാട്ടത്തിനു കൊടുക്കുന്നത 

നിന്ന് 

ഒഴിവാക്കുന്നതു 
പസ്തുത അദ്ധ്യായത്തിന്റെ വ്യവസ്ഥകളിൽ 
സംബന്ധിച്ച 1963- ലെ കേരള ഭൂപരിഷ്ക്കരണ ആകഴs " (1964- ലെ 1 


പണയ 


12 


II-ാം അദ്ധ്യായം, 3 -ാം വകുപ്പു കാരണം, ജൻമിയുടെ ( കൊച്ചി സർക്കാർ) 
എല്ലാ അവകാശങ്ങളും കേരള സർക്കാരിന്റെ കൈവശം വന്നുചേർന്നതിനാൽ , 
ഈ വസ്തുക്കൾ കേരള ഭൂപരിഷ്ക്കരണ ആക്ടിലെ കുടിയായ്മ വ്യവസ്ഥ 
കൾക്കു കീഴിൽ വരുന്നതല്ലെന്നു കരുതുന്നു . (പസ്തുത വസ്തുക്കളുടെ 
പ്രത്യേക അവസ്ഥമൂലം, ഈ വസ്തുക്കൾ 1960 - ലെ കേരള സർക്കാർ 
ഭൂമി പതിച്ചുകൊടുക്കൽ ആക്ടിന്റെ ( 1960 - ലെ 30) , പരിധിയിൻ 
കീഴിൽ വരുന്നതല്ലെന്നും കരുതുന്നു . 

4 . പൊതു താല്പര്യാർത്ഥം ഈ വസ്തുക്കൾ വിമോചിപ്പിക്കേണ്ടതും 
അതിൻറ കൈവശക്കാർക്ക് പൂർണ്ണ ഉടമാവകാശം ഒരു പ്രത്യേക നിയമംമൂലം 
നൽകേണ്ടതും ആവശ്യമാണെന്നും കരുതുന്നു . 

5 . മേൽപ്പറഞ്ഞ ലക്ഷ്യം നേടുന്നതിനു ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ 
ബിൽ. 


ധനകാര്യമെമ്മോറാണ്ടം 


ഒരു സെറ്റിൽമെൻറ് ആഫീസറെ അഥവാ ആവശ്യമായേക്കാവുന്നത 
സൈററിൽമെൻറ് ആഫീസറൻമാരെ തഹസീൽദാരൻമാരുടെ 

പദവിയിൽ 
കുറയാത്ത ആഫീസറൻമാരിൽനിന്നും, ഈ ആക്ടിന്റെ വ്യവസ്ഥകൾ 
നടപ്പിൽ വരുത്തുന്നതിനുവേണ്ടി നിയമിക്കുന്നതിന് വ്യവസ്ഥ ചെയ്യുവാൻ 
ഈ ബില്ലിലെ 

19 -ാം 

ഖണ്ഡം ഉദ്ദേശിക്കുന്നു . സെറ്റിൽമെൻറ 
ആഫീസറെ സഹായിക്കുവാൻ ഒരു സ്പെഷ്യൽ സ്ററാഫുകൂടി ആവശ്യമാണ്. 
ഈ ആക്ട് നടപ്പിൽ വരുത്തുന്നതിനുവേണ്ടിയുളള ആഫീസറൻമാരുടേയും 
സ്ററാഫിൻറയും നിയമനംമൂലം വരുന്ന വാർഷികച്ചെലവ് 1. 67 
രൂപയായിരിക്കുമെന്ന് കണക്കാക്കുന്നു . 

ഈ ചെലവു 

രണ്ടുവർഷക്കാല 
ത്തേയ്ക്ക് വേണ്ടിവരുമെന്നു പ്രതീക്ഷിക്കുന്നു . 


ലക 


ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാധികാരം സംബന്ധിച്ച മെമ്മോറാണ്ടം 
ഗസററിൽ വിജ്ഞാപനപ്പെടുത്തുന്ന 

ഒരു തീയതിയിൽ 

ഈ 

ആക്ട 
( പാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുവാൻ 
ഈ ബിൽ, 1 -ാം ഖണ്ഡം, ( 2) -ാം ഉപഖണ്ഡം ഉദ്ദേശിക്കുന്നു . 

2 . കുടിയാൻമാർ സെറ്റിൽമെൻറ് ആഫീസർക്ക് ഏതുവിധത്തിലാണ് 
നഷ്ടപരിഹാരം നൽകേണ്ടത് എന്നു വ്യവസ്ഥ ചെയ്യുന്നതിനുളള ചട്ടങ്ങൾ 
നിർമ്മിക്കുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുവാൻ 6 -ാം ഖണ്ഡം, 
( 3 ) -ാം ഉപഖണ്ഡ് 

ഉദ്ദേശിക്കുന്നു . ആ ഖണ്ഡത്തിൻറ ( A) -ാം 
ഉപഖണ്ഡം കുടിയാൻ നഷ്ടപരിഹാരത്തിന്റെ ആദ്യ ഗഡു ഏതു തീയതി 
യിലാണ് നൽകേണ്ടതെന്നും രണ്ടാമത്തെയും പിന്നീടുളളതുമ: യ ഗഡു 
ഏതു കാലാവധിക്കുളളിൽ നൽകണമെന്നും നിർണ്ണയിക്കുന്നതിനും, ഗസററിൽ 
വിജ്ഞാപനംവഴി 

(പത്യേകം പറയുന്നതിന് സർക്കാരിനെ അധികാര 
പ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു . 
3 . 13 -ാം ഖണ്ഡം, ( 2) റം ഉപഖണ്ഡം 

ആ ഖണ്ഡത്തിന്റെ 
( 1) പം ഉപഖണ്ഡത്തിൽ പരാമർശിച്ച പൊതു 

നോട്ടീസിൻറ ഫാറവും 
അത് ഏതു വിധത്തിലാണ് പ്രസിദ്ധം ചെയ്യേണ്ടതെന്നും വ്യവസ്ഥ ചെയ്യു 
ന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു . 

ആ ഖണ്ഡ 


4 . 


ങ്ങൾ 


6 . 


13 
ത്തിൻ ( 5) -ാം ഉപഖണ്ഡം, ഖണ്ഡത്തിൽ 
ട്ടുളള സംഗതികൾക്കു പുറമെ, സെറ്റിൽമെൻറ 

*(പത്യേകമായി പറത്തി 
അടങ്ങിയിരിക്കേണ്ട വിവരങ്ങൾ നിർണ്ണയിക്കുന്നതിന് സർക്കാരിനെ അധികാര 

ആഫീസറുടെ ഉത്തരവിൽ 
പ്പെടുത്തുവാൻ 

ഉദ്ദേശിക്കുന്നു . 

15 -ാം ഖണ്ഡത്തിൻറ ( 2 ) -ാം 
അല്ലെങ്കിൽ മറ്റു 

ഉപഖണ്ഡം, 
രേഖകളിൽ, കുടിയാൻമാരുടെ 

പട്ടയങ്ങളിൽ 

കൈവശവസ്തുക്കളിലെ 
അവരുടെ പൂർണ ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതിന് അടങ്ങിയിരി 
ക്കേണ്ട 

വിവരങ്ങൾ വ്യവസ്ഥ ചെയ്യുന്നതിന് സർക്കാരിന് അധികാര 
പ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു . 
5 . ഈ ആകടുപകാരം സെറ്റിൽമെൻറ് ആഫീസർക്കുളള അധികാര 

വിനിയോഗിക്കുന്നതിനും ചുമതലകൾ നിറവേറ്റുന്നതിനുംവേണ്ടി 
സൈററിൽമെൻറ് ആഫീസറൻമാരെ നിയമിക്കുന്നതിന് സർക്കാരിനെ അധികാര 
പ്പെടുത്തുവാൻ 19 -ാം ഖണ്ഡം ഉദ്ദേശിക്കുന്നു . 

2 0_ം ഖണ്ഡം ആ ഖണ്ഡത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള 
തിനും പുറമെ സെറ്റിൽമെൻറ് ആഫീസർക്കു ഒരു സിവിൽ കോടതിയുടെ 
അധികാരങ്ങൾ ഉണ്ടായിരിക്കുമെന്നതു സംബന്ധിച്ച ഏതു കാര്യവും 
വ്യവസ്ഥ ചെയ്യുന്നതിന് സർക്കാരിനെ അധികാരപ്പെടുത്തുവാൻ ഉദ്ദേശി 
ക്കുന്നു . 

7 . ഈ ആക്ടിന്റെ വ്യവസ്ഥകൾക്കു ( പാബല്യം നൽകുന്നതിൽ 
ഉണ്ടായേക്കാവുന്ന വൈഷമ്യങ്ങൾ ദൂരീകരിക്കുന്നതിനുവേണ്ടി, ഗസററിൽ ഉത്തരവ 
പസിദ്ധീകരിച്ചുകൊണ്ട് വ്യവസ്ഥകൾ ഉണ്ടാക്കുന്നതിനു സർക്കാരിനെ 
അധികാരപ്പെടുത്തുവാൻ 22 -ാം ഖണ്ഡം ഉദ്ദേശിക്കുന്നു . 

ഈ 
[ പാബല്യത്തിൽ വരുന്ന തീയതി മുതൽ രണ്ടു വർഷത്തിനുശേഷം അങ്ങിനെ 
യുളള യാതൊരു ഉത്തരവും ഉണ്ടാക്കാൻ പാടില്ലായെന്നുകൂടി വ്യവസ്ഥ 
ചെയ്യുവാൻ ഈ ഖണ്ഡം ഉദ്ദേശിക്കുന്നു . 
8 , ഈ ആക്ടിന്റെം ഉദ്ദേശങ്ങൾ 

നടപ്പിൽ വരുത്തുന്നതിന്, 
ചട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന്, സർക്കാരിനെ അധികാരപ്പെടുത്തുവാൻ 23 -ാം 
ഖണ്ഡം ഉദ്ദേശിക്കുന്നു . 

പ്രസ്തുത ചട്ടങ്ങളിൽ, ആകടുപകാരം 
നൽകിയ അപേക്ഷകൾക്കും അപ്പീലുകൾക്കും അവകാശവാദങ്ങൾക്കും നൽകേണ്ട 
ഫീസും അങ്ങിനെയുളള ഫീസ ആര്, ഏത് കാലാവധിക്കുളളിൽ 

നടപടി 
നൽകണമെന്നും, സെററിൽമെൻറ് ആഫീസർ അനുവർത്തിക്കേ ണ്ട 
കമവും ഈ ആക്ടിൻകീഴിൽ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നതോ നിർണ്ണയിക്ക 
പ്പെടാവുന്നതോ ആയ മററ ഏതെങ്കിലും സംഗതിയും വ്യവസ്ഥ ചെയ്യാ 
വുന്നതാണ്. 
9 . മേൽ പ്രസ്താവിച്ച സംഗതികൾ ഒരു ഭര ണപരമോ 

പതിവു 
സ്വഭാവമോ മാത്രമുളളതും അതുകൊണ്ട് ഏൽപ്പിച്ചുകൊടുത്ത നിയമനിർമ്മാണാ 
ധികാരം ഒരു സാധാരണ സ്വഭാവത്തോടുകൂടിയതുമാണ്. 

പി . ജെ . ജോസഫ്. 


ആക°5 


( ശരിതർജ്ജമ) 


കെ . കെ . രവീന്ദൻപിളള, 
അണ്ടർ സെക്രട്ടറി ( ലാ ) . 


G. 879/ MC 


